Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/2009 -2011 


10 


സ 


V 
GOVEREIRO 


- 


VMENT OF 
न्यात अपर 


OF KER 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


Vol. LIV ) 
വാല്യം 54 | 


31st March 2009 

2009 മാർച്ച് 31 
10th Chaithra1931 
| 1931 ചൈത്രം 10 


No. 1 
നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Education Department 


കോട്ടയം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നടപടി 


നമ്പർ ബി.2/ 4047 / 2008. 

| 2009 ഫെബ്രുവരി 21. 
പരാമർശം: - 1. കേരള സർക്കാരിന്റെ 5 -2 - 1996 - ലെ ( പി )169 / 

96 / Fin . നമ്പരായ ഉത്തരവ്. 
2 . ജനറൽ എഡ്യൂക്കേഷന്റെ 27 - 2 -2005 - ലെ 

20525/ ആർ.1/06 -ാം നമ്പർ കത്ത്. 
3. ഈ ആഫീസിലെ ഇതേ നമ്പ രിലെ 

8 -5 - 2008 - ലെ രജിസ്റ്റർ നോട്ടീസ്. 
4. ദീപിക പ്രതത്തിൽ 2008 ഒക്ടോബർ 2 -ാം 

തീയതി പ്രസിദ്ധീകരിച്ച കുറ്റാ രോ പണ 
മെമ്മോ. 

ഉത്തരവ് 


സേവനത്തിൽ പ്രവേശിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു . 
തുടർച്ചയായി 5 വർഷം സേവനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന 
സർക്കാർ ജീവനക്കാരനെ 1960 - ലെ കേരള സിവിൽ സർവ്വീസ് 
( തരം തിരിക്കലും നിയ ന്ത ണവും അപ്പീലും ) ചട്ടങ്ങൾ 
അനുസരിച്ച് നീക്കം ചെയ്യാൻ കേരള സർവ്വീസ് റൂൾസ് പാർട്ട് 
1- ലെ റൂൾ 24 അനുശാസിക്കുന്നു . ടി ചട്ടങ്ങളിലെ നടപടി 
ക്രമങ്ങളനുസരിച്ച് അനധികൃതമായി ജോലിക്ക് ഹാജരാകാ 
തിരുന്ന താങ്കളെ കേരള സർക്കാർ സർവ്വീസിൽ നിന്നും നീക്കം 
ചെയ്യുവാൻ താൽക്കാലികമായി തീരുമാനിച്ച് പരാമർശം ( 3 ) 
പ്രകാരം രജിസ്റ്റേർഡ് തപാലിൽ താങ്കൾക്ക് കുറ്റാരോപണ 
മെമ്മോ അയച്ചിരുന്നു . എന്നാൽ മേൽ വിലാ സക്കാരൻ 
“ ഇൻഡ്യ വിട്ടു ” എന്ന കുറിപ്പോടുകൂടി ടി നോട്ടീസ് തിരികെ 
വന്നിട്ടുള്ളതിനാൽ താങ്കൾക്കെതിരെയുള്ള കുറ്റാരോപണ 
മെമ്മോ 2 008 ഒക് ടോ ബർ 2 -ാം തീയതിയിലെ ദീപിക 
ദിനപ്പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്നാൽ ടി 
കുറ്റാരോപണ മെമ്മോയ്ക്കും താങ്കൾ രേഖാമൂലമുള്ള മറുപടി 
നാളിതുവരെയായി നൽകിയിട്ടില്ല . 

- ഈ സാഹചര്യത്തിൽ മേൽ വിഷയത്തിൽ താങ്കൾക്ക് 
ഒന്നും ബോധിപ്പിക്കുവാനില്ലായെന്ന നിഗമനത്തിൽ കേരള 
സർവ്വീസ് റൂൾസ് പാർട്ട് 1- ലെ റൂൾ 24 പ്രകാരം കേരളത്തിലെ 
സർക്കാർ ജീവനക്കാരുടെ ശിക്ഷണ നടപടികളെ സംബന്ധിച്ച 
മാന ലിലെ നട പടികമ ങ്ങൾ പാലിച്ചു കൊണ്ട് താങ്കളെ 
24 - 1- 1996 മുതൽ പ്രാബല്യത്തിൽ വരത്തക്കവണ്ണം കേരള 
സർക്കാർ സർവ്വീസിൽ നിന്നും നീക്കം ചെയ്തു കൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . 


നീണ്ടൂർ എസ്. കെ . വി . ഹയർ സെക്കന്ററി സ്കൂളിലെ 
ഹൈസ്കൂൾഅസിസ്റ്റന്റ് ആയിരുന്ന ശ്രീ . പി . ജോസ് എന്ന 
താങ്കൾ 24- 1-1981 മുതൽ 23 - 1- 1996 വരെ 15 വർഷം ശൂന്യവേത 
നാ വ ധി യിൽ ആ യി രു ന്നു . അതിന്റെ തുടർച്ച യായി 
24 - 1 - 1996 മുതൽ 5 വർഷ ത്തേക്കുകൂടി ശൂ ന്യ 
വേതനാവധിക്ക് അപേക്ഷിക്കുകയും പരാമർശം (1) പ്രകാരമുള്ള 
സർക്കാർ ഉത്ത ര വിന് 5 - 2 - 1996 മുതൽ മാത്രമേ 
പ്രാബല്യമുള്ളുയെന്നതിനാൽ താങ്കളുടെ അവധി അപേക്ഷ 
പരാമർശം (2 ) പ്രകാരം സർക്കാർ നിരസിക്കുകയും ചെയ്തു . 
തുടർന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കാത്ത താങ്കൾക്ക് ടി 
വിഷയത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു . 
എന്നാൽ താങ്കൾ ടി നോട്ടീസിന് മറുപടി നൽകുകയോ തിരികെ 


വിദ്യാഭ്യാസ ഉപഡയറക്ടറാഫീസ്, 

( ഒപ്പ്) 
കോട്ടയം. 

വിദ്യാഭ്യാസ ഉപഡയറക്ടർ. 


Gaz .No. 13/2009/DTP. (Education ) 


14 


KERALA GAZETTE 


[PART III 


വിജ്ഞാപനം 

സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 

കൺട്രോളർ, തിരുവനന്തപുരം- 8 എന്ന വിലാസത്തിൽ അയച്ചു 
- (1) 

തരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
നമ്പർ റ്റി. എക്സ് . 4/504/2009. 

2009 ജനുവരി 29. പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1992 നവം ബർ 

മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
മാസത്തിൽ നടത്തിയ മെക്കാനിക്കൽഎഞ്ചിനീയറിംഗ് ഡിപ്ലോമാ, 

അറിയിക്കേണ്ടതാണ്. 
പരീക്ഷയിൽ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ 
നിന്നും 44373 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമാൻ 
ജയ ചന്ദൻ, പി . ഡി . എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 

നമ്പർ റ്റി. എക്സ് .11 / 1159/ 2009/ ജെ . സി. റ്റി. ഇ . 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ 

2009 ഫെബ്രുവരി 21. 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 

സാങ്കേ തിക പരീക്ഷാ കൺട്രോളർ 2000 ഏപ്രിൽ 
കൺട്രോളർ, തിരുവനന്തപുരം- 8 എന്ന വിലാസത്തിൽ അയച്ചു 

മാസത്തിൽ നടത്തിയ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ഡിപ്ലോമാ 
തരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

പരീക്ഷയിൽ തൃശ്ശൂർ വനിതാ പോളിടെക്നിക്കിൽ നിന്നും 975760 

രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമതി ഫാൻസി, വി. കെ . 
പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 

എന്നവർക്ക് നൽകിയ ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 

പോ യിരി ക്കു ന്നു . ആർക്കെ ങ്കി ലും ഈ സർട്ടി ഫിക്കറ്റ് 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 

കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
അറിയിക്കേണ്ടതാണ്. 

തിരുവനന്തപുരം- 8 എന്ന വിലാസത്തിൽ അയച്ചു തരുവാൻ 
- ( 2) 

താൽപ്പര്യപ്പെടുന്നു . 
നമ്പർ റ്റി. എക്സ് . 4/ 473/ 2009. 

2009 ജനുവരി 29. 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 

പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
സാങ്കേ തിക പരീക്ഷാ കൺ ടാ ളർ 2 001 ഏപ്രിൽ മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
മാസത്തിൽ നട ത്തിയ മെക്കാനിക്കൽ എഞ്ചി നീ യ റിംഗ് അറിയിക്കേണ്ടതാണ്. 
ഡിപ്ലോമാ പരീക്ഷയിൽ കണ്ണൂർ സർക്കാർ പോളിടെക്നിക്കിൽ 

- ( 5 ) 
നിന്നും 982043 രജിസ്ട്രർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമാൻ 
വിജീഷ്, കെ . എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് 

നമ്പർ റ്റി. എക്സ് . 12 / 1348 /2009 . 

2009 മാർച്ച് 2 . 
നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് 

സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2000 നവംബർ 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ , 

- മാസത്തിൽ നടത്തിയ പ്രിന്റിംഗ് ടെക്നോളജി ഡിപ്ലോമാ 
തിരുവനന്തപുരം- 8 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 

പരീക്ഷയിൽ ഷൊർണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് 
താൽപ്പര്യപ്പെടുന്നു . 

ടെക്നോളജിയിൽ നിന്നും 974846 രജിസ്റ്റർ നമ്പർ പ്രകാരം 

പാസ്സായ ശ്രീമാൻ ഷൈജു , പി. കെ . എന്നയാൾക്ക് നൽകിയ 
പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 

ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരിക്കു ന്നു . 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 

ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 

സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 8 എന്ന 
അറിയിക്കേണ്ടതാണ്. 

വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 
| ( 3 ) 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
നമ്പർ റ്റി. എക്സ് . 4/ 11034/2008. 2009 ഫെബ്രുവരി 9. 

പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 

മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2003 നവം ബർ അറിയിക്കേണ്ടതാണ്. 
മാസത്തിൽ നടത്തിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 
ഡിപ്ലോമാ പരീക്ഷയിൽ പെരിന്തൽമണ്ണ സർക്കാർ പോളിടെ 
ക്നിക്കിൽ നിന്നും 80020810 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ സാങ്കേതിക പരീക്ഷാ 

( ഒപ്പ്) 
ശ്രീമാൻ എം . അജിത്കുമാർ എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ കൺട്രോളറുടെ കാര്യാലയം, 

സാങ്കേതിക പരീക്ഷാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ തിരുവനന്തപുരം. 

കൺട്രോളർ. 


